Reg . No. രജി. നമ്പർ 
KL/ TV ( N ) / 12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


V 
GOVERNA 


MENT OF 


KERALA 


त्यापन 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


29th December 2009 
2009 ഡിസംബർ 29 
8th Pousha 1931 
1931 പൌഷം 8 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ എസ്. വി.എഫ്. 495/ 2009. | 2009 ഡിസംബർ 4 . 

വണ്ടിപ്പെരിയാർ സംസ്ഥാന പച്ചക്കറിത്തോട്ടത്തിലെ 
കുരുമുളക് തോട്ടത്തിൽ നിന്നും 2009 - 10 സീസണിലെ 
കുരുമുളക് വിളവെടുക്കുന്നതിനുള്ള അവകാശം 2010 ജനുവരി 
7 -ാം തീയതി ലേലം/ ദർഘാസ്മുഖേന നൽകുന്നതിന് 
നിശ്ചയിച്ചിരിക്കുന്നു . ദർഘാസ് ഫോറം 2010 ജനുവരി 7 -ാം 
തീയതി പകൽ 12 മണിവരെ ഫാം ആഫീസിൽനിന്നും 400 
രൂപ വിലയും വിൽപ്പന നികുതിയും നൽകി 
വാങ്ങാവുന്നതാണ്. പൂരിപ്പിച്ച് മുദ്രവച്ച ദർഘാസുകൾ 2010 
ജനുവരി 7 -ാം തീയതി പകൽ 12.30 വരെ ഫാം ആഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. അന്നേ ദിവസം പകൽ 2 .30 മണിക്ക് 
നടത്തപ്പെടുന്ന പരസ്യ ലേലത്തിനുശേഷം ദർഘാസുകൾ 
തുറക്കുന്നതും ഏറ്റവും കൂടിയ തുക വാഗ്ദാനം ചെയ്ത 
ആളുടെ പേരിൽ കൃഷി ഡയറക്ടറുടെ അംഗീകാരത്തിന് 
വിധേയമായി ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 
ലേലത്തിൽ ദർഘാസിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി 5,000 രൂപ 
നിരതദവ്യമായി സമർപ്പിക്കേണ്ടതാണ്. നിരതദ വ്യം 
ഡി. ഡി . യായി സമർപ്പിക്കുന്നവർ എസ്. ബി . റ്റി . വണ്ടിപ്പെരിയാർ 
ശാഖയിൽ ഫാം സൂപത്തിന് മാറത്തക്ക വിധത്തിൽ 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ്/ ലേലം ലഭിക്കുന്നയാൾ ആകെ 
തുകയുടെമൂന്നിലൊന്ന് ലേല ദിവസംതന്നെ ആഫീസിൽ 


അടയ്ക്കേണ്ടതും ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിയതായി 
രേഖാമൂലം ആഫീസിൽനിന്നും അറിയിപ്പ് ലഭിച്ചാൽ ഏഴ് 
ദിവസത്തിനകം ശേഷിച്ച് മൂന്നിൽ രണ്ടു ഭാഗം തുക 
അടയ്ക്കേണ്ടതും 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ കരാർ ഉടമ്പടി 
നൽകേണ്ടതുമാണ്. 

-- സർക്കാർ ലേലം/ ദർഘാസുകൾക്കുള്ള എല്ലാ നിയമങ്ങളും 
ഈ ലേലം/ ദർഘാസിനും ബാധകമായിരിക്കും. ഏതെങ്കിലും 
കാരണവശാൽ നിശ്ചിത ദിവസം പൊതു അവധിയായാൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം മറ്റൊരറിയിപ്പു കൂടാതെ 
നിശ്ചിത സമയത്തുതന്നെ ദർ ഘാസ്/ ലേല നടപടികൾ 
നടത്തുന്നതാണ്. ലേലം/ദർഘാസ് നടപടികൾ സംബന്ധിച്ച് 
ഫാം സൂപ്രണ്ടിന്റെ/ ഇടുക്കി പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ 
തീരുമാനം അന്തിമമായിരിക്കും. കാരണം പറയാതെ ദർഘാസ്/ 
ലേലം നിരസിക്കുന്നതിനോ പു നർദർ ഘാസ്/ ലേലം 
നടത്തുന്നതിനോ ഉള്ള അധികാരം ഫാം സൂപത്തിൽ 
നിക്ഷിപ്തമായിരിക്കുന്നതും ആയത് ചോദ്യം ചെയ്യപ്പെടാൻ 
പാടില്ലാത്തതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി 
ദിവസങ്ങളിൽ/ സമയങ്ങളിൽ ഫാം ഓഫീസിൽനിന്നും 
അറിയാവുന്നതാണ്. 


സംസ്ഥാന പച്ചക്കറിത്തോട്ടം, 
വണ്ടിപ്പെരിയാർ . 


( ഒപ്പ്) 
ഫാം സൂപ്രണ്ട്. 


Gaz. No.51/ 2009/DTP (Agriculture). 


170 


KERALA GAZETTE 


[PART III 


3 


ദർഘാസ് പരസ്യം 

കമ ദർഘാസ് 

വാഹനത്തിന്റെ മോഡൽ 
- നമ്പർ നമ്പർ 

- നമ്പർ 
നമ്പർ എഇ (4) 473/ 2009. 

2009 ഡിസംബർ 7. 

എ . ഇ .(2) 958/ 08 കെ . ഇ . വി . 1901 1983 മഹീന്ദ്ര 
- കേരള ഗവർണ്ണർക്കുവേണ്ടി മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് 

500 D ജീപ്പ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് 

- എ . ഇ .( 2) 483 / 99 കെ .ആർ. സി . 1549 1982 മഹീന്ദ്ര 
7 -1- 2010 വൈകുന്നേരം 3 മണിവരെ അംഗീകൃത കരാറുകാരിൽ 

500 D ജീപ്പ് 
നിന്നും സീലു ചെയ്ത മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 

എ . ഇ .( 2)279/ 99 കെ . ഇ . വി . 1905 1983 മഹീന്ദ്ര 
ക്ഷണിച്ചുകൊള്ളുന്നു . അന്നേദിവസം വൈകുന്നേരം 3 മണിക്ക് 

500 D ജീപ്പ് 
മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചീനിയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോഅപ്പോൾ 

നിര ത ദ വ്യം - കമ നമ്പർ 1 - നും 3 - നും രൂപ 850, 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ ക്രമനമ്പർ 2 - ന് രൂപ 500 . 
തുറക്കു ന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 300 + വാറ്റ്. 
കരാറുകാരന് ദർഘാസ് വ്യവസ്ഥകൾക്കു വിധേയമായി 

നിബന്ധനകൾ 
ദർഘാസുകൾ സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 

- 1. ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന 4 - 1 - 2010 , 
പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും - മലമ്പുഴ 

1 മണിവരെയാണ്. 
എച്ച്. ഡി. ഫാമിൽ സ്പ്രിംഗ്ളർ ഇറിഗേഷൻ സിസ്റ്റം വിതരണം 
ചെയ്യുന്ന പ്രവൃത്തി -രൂപ 35, 000. 

2. പൂരിപ്പിച്ച ടെണ്ടർ ഫോറം 4 -1-2010 - ന് വൈകുന്നേരം 

3 മണിക്ക് മുൻപായി നേരിട്ടേൽപ്പിക്കേണ്ടതും അന്നുതന്നെ 
നിരതദ്രവ്യം - 900 രൂപ. 

വൈകുന്നേരം 3 . 30 മണിക്ക് ലേലം നടത്തുന്നതും 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 300 + വിൽപ്പന അതിനുശേഷം ഹാജരായിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ 
നികുതി. 

തുറക്കുന്നതുമാണ്. 
പണിതീർക്കേണ്ട കാലാവധി - 1 മാസം. 

- 3. ടെണ്ടറിലോ ലേലത്തിലോ ഏതിലാണ് കൂടുതൽ തുക 

വാഗ്ദാനം ചെയ്യുന്നത്, അയാളുടെ പേരിൽ താൽക്കാലികമായി 
ദർഘാസ് ഫോറങ്ങളും മറ്റു വിശദവിവരങ്ങളും മലമ്പുഴ 

ഉറപ്പിക്കുന്നതും മൂന്നിലൊരു ഭാഗം തുക അപ്പോൾത്തന്നെ 
കൃഷി അസിസ്റ്റന്റ് എക് സി ക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

പണമായി നേരിട്ടു ഓഫീസിൽ അടയ്ക്കേണ്ടതുമാണ്. 
കാര്യാലയത്തിൽനിന്നും 7 - 1- 2009 , 1 മണി വരെ ഓഫീസ് 

- 4. ടെണ്ടർ/ ലേലം ഉന്നതാധികാരികളുടെ അംഗീകാര 
സമയങ്ങളിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും പണം അടച്ച് 

ത്തിനു വിധേയമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ടെണ്ടർ 
രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 

ലേലം കൊണ്ട് വ്യക്തിയെ രേഖാമൂലം അറിയിക്കുന്നതും 
- അംഗീകൃത കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ ഇങ്ങനെയുള്ള അറിയിപ്പ് കിട്ടി 7 ( ഏഴ്) ദിവസത്തിനകം 
കാർഡുകൾ കാണിച്ചാൽ മാത്രമേ ദർഘാസുകൾ ബാക്കി മുഴുവൻതുക വിൽപ്പന നികുതി അടക്കം നേരിട്ടടച്ച് 
ലഭിക്കുകയുള്ളു. കരാറുകാർ ദർഘാസ് ഫോറങ്ങൾ പരസ്പരം വാഹനം സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും നീക്കം 

കൈമാറുവാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനു ശേഷം ചെയ്യണ്ടതുമാണ്. നിശ്ചിത ദിവസത്തിനകം മുകളിൽ പറഞ്ഞ 
ലഭിക്കുന്നതോ ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതോ വാഹനങ്ങൾ നീക്കം ചെയ്യാത്തപക്ഷം പിന്നീട് ഒരറിയിപ്പില്ലാതെ 
ആയ എല്ലാ ദർഘാസുകളും നിരസിക്കുന്നതുമായിരിക്കും. മറ്റു 

തന്നെ പുനർലേലം ചെയ്ത് വില്ക്കുന്നതുമാണ്. ഇതുമൂലം 
സർക്കാർ വകുപ്പുകളിലെ ദർഘാസുകളെ സംബന്ധിക്കുന്ന 

സർക്കാരിനുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ടിയാൻ 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 

ഉത്തരവാദിയായിരിക്കുന്നതും ആയത് ടിയാനിൽനിന്നും 

ഈടാക്കുന്നതുമായിരിക്കും. 
യാതൊരു കാരണവും കാണിക്കാതെ ഏതെങ്കിലും 
ഒന്നോ അല്ലെങ്കിൽ മുഴുവനായോ ദർഘാസുകൾ തിരസ്കരി 

5. യാതൊരു കാരണവും കാണിക്കാതെ ടെണ്ടർ/ ലേലം 
ക്കാനുള്ള അധികാരം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- റദ്ദാക്കുന്നതിനും തിരസ്കരിക്കുന്നതിനും കൃഷി അസിസ്റ്റന്റ് 
എഞ്ചിനീയറിൽ നിക്ഷിപ്തമാണ്. ഓരോ ദർഘാസിനോടൊപ്പം 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അധികാരം ഉണ്ടായിരിക്കും. 
50 രൂപയുടെ മുദ്രപത്ര ത്തിൽ പ്രാഥമിക ഉട മ്പടി 

ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ/ ലേലം തീയതി അവധി 
സമർപ്പിക്കേണ്ടതാണ്. 

ദിവസമായാൽ മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും 

അടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ / ലേലം നടത്തുന്ന 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 

തായിരിക്കും. 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് - 6. ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന വാഹനങ്ങൾ എല്ലാ 
മലമ്പുഴ. - എഞ്ചിനീയർ (കൃഷി). പ്രവൃത്തിദിവസങ്ങളിലും ആഫീസ് സമയത്ത് ഓഫീസറുടെ 

അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 
ദർഘാസ്/ ലേല പരസ്യം 

- 1. എല്ലാ സർക്കാർ ടെണ്ടർ / ലേലം വ്യവസ്ഥകളും 

ഇതിനും ബാധകമായിരിക്കും. 
നമ്പർ എ . ഇ .( 2) 279/ 99. 

2009 നവംബർ 17 . 

- കൂടുതൽ വിവരങ്ങൾ ആഫീസുമായി ബന്ധപ്പെട്ടാൽ 
- കാസറഗോഡ് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് നേരിട്ടറിയാവുന്നതാണ്. 
എഞ്ചിനീയറുടെ ഓഫീസിൽ വച്ച് താഴെപ്പറയുന്ന 
ഉപയോഗശൂന്യമായ വാഹനം ദർഘാസ്/ ലേലപ്പരസ്യം വഴി 

കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് - ( ഒപ്പ്) 
വിൽക്കുന്നതാണ്. 

എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്, 
കാസറഗോഡ്. 

എഞ്ചിനീയർ (കൃഷി). 


